Kerala Gazette No. 25 dated 21st June 2016 . 


PART I 


GOVERN 


ഷ 


സർക് 


MENT OF KEF 


ം - കാൽ 


കേരള സർക്കാർ 


സംഗഹം 


നിയമ (ഭരണ II) വകുപ്പ് -ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II - സീനിയോറിറ്റി 

പുനർ നിശ്ചയിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു 


നിയമ ( ഭരണ II ) വകുപ്പ് 


സ . ഉ . ( പി ) നമ്പർ 06/ 2016 / നിയമം 


തീയതി, തിരുവനന്തപുരം, 2016 ഏപ്രിൽ 15. 


പരാമർശം - (1) 


G 0 . (P ) No. 22 /2015/ Law dated 3 - 11- 2015 . 


(2) ശ്രീമതി റെനി, റ്റി. എ ., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II- ന്റെ 

8 - 2 - 2015- ലെ അ പേക്ഷ . 
(3 ) മെമ്മോ നമ്പർ 3936/ ഭരണ II ( 2 ) / 2016 / നിയമം തീയതി 

4 - 3 - 2016 . 


ഉത്തരവ് 


നിയമവകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II - മാരുടെ സീനിയോറിറ്റി 
നിശ്ചയിച്ചുകൊണ്ട് പരാമർശം (1) പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്, 
പ്രസ്തുത സർക്കാർ ഉത്തരവിൽ ക്രമനമ്പർ നാൽപത്തിമൂന്നായി ഉൾപ്പെടുത്തപ്പെട്ട 
ശീ മതി റെനി, റ്റി . എ . പ്രസ്തുത ലിസ്റ്റിലെ കമ നമ്പർ നാൽപത്തിരണ്ടായി 
ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീ . ജയകുമാർ, പി. ആർ.- യെക്കാൾ സീനിയർ ആണെന്നും 
ആകയാൽ സീനിയോറിറ്റി പുനർക്രമീകരിക്കണമെന്നും ശ്രീ . ജയകുമാർ, പി. ആർ.- ന് 
മുമ്പായി തന്റെ പേര് ഉൾ പ്പെ ടു ത്ത ണ മെന്നും പരാമർശം (2 ) പ്രകാരം 
ശ്രീമതി റെനി, റ്റി . എ . അപേക്ഷിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ സൂചന (3 ) പ്രകാരം 
ശ്രീ . ജയ കു മാർ, പി . ആർ. - ന്റെ ആക്ഷേപം തേടി യെ ങ്കിലും ടിയാൻ 
നാളിതുവരെ ആക്ഷേപം ബോധിപ്പിച്ചിട്ടില്ലാത്തതാണ്. 


ശ്രീമതി റെനി, റ്റി. എ ., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II -യുടെആക്ഷേപം കേരള 
സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവ്വീസ് റൂൾ ചട്ടം 27 ( സി ) പ്രകാരം സർക്കാർ 
വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം (1) സർക്കാർ ഉത്തരവിലെ 
സീനിയോറിറ്റി ക്രമത്തിൽ താഴെപറയും പ്രകാരം മാറ്റം വരുത്തി പുനർനിശ്ചയിച്ചു 
കൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ക്രമനമ്പർ 4 - ശ്രീമതി രശ്മി, ജി . ആർ. 


ക്രമനമ്പർ 42 - ശ്രീമതി റെനി, റ്റി . എ . 


ക്രമനമ്പർ 43 - ശ്രീ . ജയകുമാർ, പി . ആർ. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


1. ശ്രീമതി റെനി, റ്റി . എ ., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II , നിയമവകുപ്പ് 


2. ശ്രീ . ജയകുമാർ , പി . ആർ., ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് II, നിയമവകുപ്പ് 


3. നിയമവകുപ്പ് അണ്ടർ സെക്രട്ടറി ( ഭരണം) 


4. നിയമ സെക്രട്ടറിയുടെ പി . എ . 


5. നിയമ അഡീഷണൽ സെക്രട്ടറിയുടെ സി . എ . 


6. നിയമ അക്കൗണ്ട്സ് 


( 2 ) വകുപ്പ് 


7. സ്റ്റോക്ക് ഫയൽ ഓഫീസ് കോപ്പി. 


14 


